Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


OVERN 


നും സ 
VMENT OF 


VEDALA 


- 


- 


न्याव व 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


2nd February 2010 
2010 ഫെബ്രുവരി 2 
13th Magha 1931 
| 1931 മാഘം 13 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ഡി . എ . എഫ് . 24/ 2010 . 

2010 ജനുവരി 13. 
തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമ്മലയിൽ പ്രവർത്തി 
ക്കുന്ന ജില്ലാ കൃഷി തോട്ട ത്തിലെ 190 എണ്ണം വരുന്ന 
പഞ്ഞിമരങ്ങളിൽനിന്നും 2009 - 10 വർഷത്തിൽ വിളവെടുക്കുന്ന 
തിനുള്ള അവകാശം ദർഘാസ്/ ലേലം വഴി കൈമാറുവാൻ 
തീരു മാ നിച്ചി രി ക്കു ന്നു . താൽപ ര്യ മു ള്ള വർ 9 - 2 - 2010 
( ചൊ വ്വാഴ്ച്ച ) - ന് നട ക്കു ന്ന ദർഘാസ്/ ലേല ത്തിൽ 
പങ്കെടുക്കണമെന്ന് ഫാം സൂപ്രണ്ട് അറിയിക്കുന്നു . 

- നിബന്ധനകൾ 
1. ദർഘാസ് ഫാറം 8 - 2 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 

രൂപ 400 + വാറ്റ് നിരക്കിൽ ഫാം ഓഫീസിൽ നിന്നും 

ലഭിക്കുന്നതാണ്. 
2. ദർഘാസ് സമർപ്പിക്കുന്നവർ രൂപ 500 (അഞ്ഞൂറ് രൂപ 

മാത്രം) നിരതദ്രവ്യമായി ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ട 
താണ്. 
ദർഘാസ് സമർപ്പി ക്കു ന്ന വർ ഫോമി നു ള്ളിലെ 
നിശ്ചിത സ്ഥലത്ത് മേൽപ്പറഞ്ഞ വിളവിന് മൊത്ത 
മായി നൽകുവാൻ തയ്യാറുള്ള തുക അക്കത്തിലും 
അക്ഷരത്തിലും എഴുതിയിരിക്കണം. 


4 . മുദ്രവച്ച ദർഘാസുകൾ 9 -2 - 2010 പകൽ 11 മണിക്ക് 
മുമ്പായി സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, പെരിങ്ങമ്മല 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്ക ണം . കവറിന് 

മുകളിൽ “പഞ്ഞിക്കായ്-ദർഘാസ് എന്നെഴുതിയിരിക്കണം. 
5. 9- 2- 2010 - ന് പകൽ 11 മണിക്ക് ദർഘാസുകൾ തുറക്കു 

ന്നതും ദർഘാസിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന 
ഏറ്റവും കൂടിയ തുക പ്രത്യേകം രേഖപ്പെടുത്തുന്നതു 

മായിരിക്കും. 
6. തുടർന്ന്, ലേലം നടക്കുന്നതും ലേലത്തിലെ കൂടിയ 
തുക ദർഘാസിലെ കൂടിയ തുകയുമായി താരതമ്യ 
പ്പെടുത്തി ഇതിൽ ഏറ്റവും കൂടിയ തുക വാഗ്ദാനം 
ചെയ്തയാൾക്ക് താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാ 

യിരിക്കും. 
7 . താൽക്കാലികമായി ദർഘാസ്/ ലേലം ഉറപ്പിച്ചുകിട്ടുന്ന 

വ്യക്തി മൊത്തം തുകയുടെമൂന്നിലൊന്ന് ഉടൻതന്നെ 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസ്/ ലേലം 
തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധികാരികളുടെ 
അനുമതിക്ക് വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതാ 
യിരിക്കും. 


2nd FEB . 2010 ). 


AGRICULTURE DEPARTMENT 


22 


- 9. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും ആയത് കൈമാറ്റംചെയ്യാൻ 

മുഴുവൻ തുകയും ഉടൻ അടച്ചതിനുശേഷം 45 ദിവസ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ത്തിനകം വിളവെടുപ്പ് പൂർത്തീകരിക്കേണ്ടതാണ്. (കൃഷി) എന്ന പേരിലടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് 
പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ്/ നിരതദ്രവ്യമായി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- ലേലം റദ്ദ് ചെയ്യുന്നതിനോ മാറ്റി വയ്ക്കുന്നതിനോ നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും താമസിച്ചു ലഭിക്കുന്നതുമായ 
ഫാം സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 

ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. ദർഘാസിനോടൊപ്പം 
11. മറ്റ് സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള എല്ലാ പ്രാഥമിക കരാർ 50 രൂപ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 

നിബ ന്ധ ന കളും ഈ ദർഘാസ്/ ലേല ത്തിനും പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ 
ബാധകമായിരിക്കും. 

ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 

ദർഘാസിനും ബാധകമാണ്. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പെരിങ്ങമ്മല , തിരുവനന്തപുരം. 

ഫാം സൂപ്രണ്ട്. എഞ്ചിനീയർ (കൃഷി)- ടെ 

( ഒപ്പ്) 
കാര്യാലയം, കാവനാട് പി. ഒ. -- അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ 
കൊല്ലം- 3. 

എഞ്ചിനീയർ (കൃഷി). 
ദർഘാസ് പരസ്യം 

ദർഘാസ് പരസ്യം 
നമ്പർ എ . ഇ .(2 ) 274 / 2009. 

2010 ജനുവരി 16 . നമ്പർ എ . ഇ . (2) 560/ 2009. 

2010 ജനുവരി 21 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 

കേരള ഗവർണ്ണർക്കുവേണ്ടി പന്തളം ഷുഗർകെയിൻ സീഡ് 
എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യർ താഴെ പറയുന്ന 

ഫാമിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട കൃഷി അസിസ്റ്റന്റ് 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
സ്വഭാ വ മു ളള ദർഘാ സു കൾ മുദവെച്ച് കവ റു ക ളിൽ 

അംഗീകൃത കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
- കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതിയിരിക്കേ പ്രവർത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
ണ്ടതാണ്. ദർഘാസുകൾ 15- 2 -2010 വൈകുന്നേരം 3 മണിവരെ 

2010 ഫെബു വരി മാസം 11 -ാം തീയതി പകൽ 
ഈ ആഫീസിൽ സ്വീക രി ക്കു ന്നതും അന്നേദിവസം 

1 മണിവരെ ഈ ആഫീ സിൽ സ്വീക രി ക്കു ന്നതും 
വൈകുന്നേരം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ 

അന്നേദിവസം 2 . 30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ 
രേഖാമൂലം അധികാ ര പ്പെടു ത്തുന്ന ഏജന്റു മാ രു ടെ യോ 

- രേഖാമൂലം അധികാ ര പ്പെടു ത്തുന്ന ഏജന്റു മാ രു ടെയോ 
സാന്നിദ്ധ്യ ത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ആയിരുന്നാൽ 

ഏതെങ്കിലും കാരണവശാൽ അവധിദിവസം ആയിരുന്നാൽ 
അടുത്ത ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 

അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 

സമയത്തും തുറക്കുന്നതാണ്. 
തുറക്കുന്നതാണ്. 

ക്രമ ടെണ്ടർ നമ്പരും പ്രവർത്തിയുടെ നിരതദവ്യം 
ക്രമ പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ 
നമ്പർ - അടങ്കൽ തുകയും 

രൂപ് 

1 എഇ (2) 479/ 09 പന്തളം ഫാം ആഫീസിന്റെ 
- 1 കൊല്ലം കുരീപ്പുഴ അഗ്മാർക്ക് ലാബിന്റെ 

മുകളിലത്തെ നിലയിൽ സീഡ് സ്റ്റോറിന്റെ 
അറ്റകുറ്റപ്പണികൾ രൂപ 2,00,000 

5 , 000 നിർമ്മാണം രൂപ 6,90,000 

17 ,250 
2 കൊല്ലം കുരീപ്പുഴ അമ്മാർക്ക് ലാബിന്റെ 

എഇ (2) 560 /09 - കർഷക പരിശീലന കേന്ദ 
വിപുലീകരണം രൂപ 5,00,000 

12 , 500 

ത്തിന്റെമുകളിലത്തെ നിലയുടെ നിർമ്മാണം - 
- കൊല്ലം പാരസൈറ്റ് ബ്രീഡിങ് 

രൂപ 4,85, 000 

12 , 125 
സ്റ്റേഷന്റെ വികസനം -രൂപ 5,00,000 

12 ,500 

3 എഇ (2 ) 623 /09 - കർഷക പരിശീലന കേന്ദ 

ത്തിന്റെ അധിക സൗകര്യ വിപുലീകരണം - 
ടെണ്ടർ ഫോറത്തിന്റെ വില - കമ നമ്പർ 1- ന് രൂപ 

രൂപ് 1,96,000 

4,900 
400 + വാറ്റ്, ക്രമനമ്പർ 2 - നും 3 - നും രൂപ 1,000 + വാറ്റ്. 

4 എഇ ( 2 ) 490 / 09 - അഗ്മാർക്ക് ലാബിന്റെ 
പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 

നിർമ്മാണം - രൂപ 10 ,65,000 

26, 625 
1 മാസം, ക്രമനമ്പർ 2 - നും 3 - നും 45 ദിവസം. 

5 എഇ ( 2) 571/ 09 - അഗ്മാർക്ക് ലാബിന്റെ 

മുകൾനിലയുടെ നിർമ്മാണം രൂപ 8, 50, 000 
ദർഘാസ് പ്രമാണം കൊല്ലം കുരീപ്പുഴയിലുള്ളകൃഷി 

- എഇ (2) 564 / 09 - പുല്ലാട് ഫാമിലെ കവേർഡ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 

ത്രഷിംഗ് യാർഡിന്റെ നിർമ്മാ ണവും 
നിന്നും ദർഘാസ് ദിവസം പകൽ 1 മണിവരെ ലഭിക്കുന്നതാണ്. 

ജലസേചന സൗകര്യങ്ങളും രൂപ 1,20,000 3,000 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷകൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ 

ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 

രൂപ 1,400 + 12.5 % എസ് . റ്റി ., ക്രമനമ്പർ 2- ന് രൂപ 1,000 + 12.5 % 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് പ്രത്യേക വില അടയ്ക്കേ 

എസ്. റ്റി., ക്രമനമ്പർ 3 - നും 6 - നും രൂപ 400 + 12 .5 % എസ്. റ്റി ., 
ണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു കാരണവ 

ക മ ന മ്പർ 4 - ന് രൂപ 1, 600 + 12 . 5 % എസ് . റ്റി ., 
ശാലും മടക്കി കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രതിക അംഗീകൃത 

കമനമ്പർ 5 - ന് രൂപ 1,500 + 12.5 % എസ്. റ്റി . 


21, 250 


2nd FEB . 2010] 


AGRICULTURE DEPARTMENT 


23 


പണി തീർക്കേണ്ട കാലാവധി - 2 മാസം. 

നിബന്ധനകൾ 
ദർഘാസ് പ്രമാണം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് - 1. ഒരു ലോറിയിൽ ഒരു സമയം കയറ്റേണ്ട സാധനങ്ങ 
കടയ്ക്കാട്ടുള്ള കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ - ളുടെ കുറഞ്ഞ അളവ് താഴെ കൊടുക്കുന്നു. 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം പകൽ 12.30 

(1) തെങ്ങിൻ തൈകളുടെ എണ്ണം- 2000 
മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യ 
പ്പെട്ടുകൊണ്ട്അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന 

പ്ലാസ്റ്റിക് കവറിലുള്ള മറ്റു തൈകൾ - ( ഗ്രാംപു , 
നികു തി യ ടക്കം ഈ ആഫീ സിൽ അടച്ച് രസീത് 

ജാതി, മറ്റുള്ളവ ) - 2000 കവർ എണ്ണം ( ഒരു നിര ). 
വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 

കുരുമുളക് വള്ളികൾ - 2000 കവർ ഒരു നിരയിൽ 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രതിക 

( 6000 -7000 വള്ളികൾ). 
അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും ആയത് 

വിത്തു തേങ്ങ 4500 എണ്ണം. 
കെ മാറ്റം ചെയ്യാൻ പാടില്ലാ ത്ത തുമാ ണ് . അസിസ്റ്റന്റ് 

(5) നെല്ല്, പയർ വിത്തുകൾ - 5 ടൺ. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) എന്ന പേരിൽ അടച്ച് 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡാറ്റ് നിരതദ്രവ്യമായി ദർഘാ 

- (6 ) വാഴ വിത്തുകൾ - 5 ടൺ. 
സിനൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ്. നിശ്ചിത നിരതദ്രവ്യം - 2. ഒരു ലോറിയിൽ കുറഞ്ഞത് 2000 കവർ കയറ്റിയിരിക്കണം. 
ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ ആവശ്യം വന്നാൽ പ്ലാറ്റ്ഫോം ഇട്ട് ഇത്രയും കവർ കയറ്റിയി 
നിരസിക്കുന്നതാണ്. ദർഘാസിനൊപ്പം പ്രാഥമിക കരാർ രിക്കണം. അതിനാവശ്യമായ വലിപ്പമുള്ള ലോറി ഉപയോഗിക്കണം. 
അമ്പതു രൂപയുടെമുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ വാഹ ന ങ്ങ ൾ ടെൻ ഡർ (പകാ രമുള്ള ലോഡോടു കൂടി 
പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുമാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ഓടുന്നതിന് ആവശ്യമായ നിരക്ക് 1 കിലോ മീറ്ററിന് എന്ന 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധ നകളും കണക്കിൽ ദർഘാസുകളിൽ വ്യക്തമായി എഴുതിയിരിക്കണം. 
ഈ ദർഘാസിനും ബാധകമാണ്. 

ലോഡോടുകൂടിയതല്ലാത്ത ഓട്ടത്തിന് ചാർജ് നൽകുന്നതല്ല . 

ഏറ്റവും ദൂരം കുറഞ്ഞ മാർഗ്ഗങ്ങളിലൂടെ സാധനങ്ങൾ എത്തി 
കൃഷിഅസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 

ക്കേണ്ടതാണ്. 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- 3. ടെൻഡർ ഉറപ്പിച്ചതായി അറിയിപ്പ് കിട്ടിയാൽ 15 ദിവസ 
പന്തളം പി . ഒ. - എഞ്ചിനീയർ (കൃഷി). 

ത്തിനുള്ളിൽ കരാറുകാരൻ നിലവിലുള്ള നിയമം അനുസരിച്ച് 

50 രൂപ മൂദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ ഉടമ്പടിയും ഉദ്ദേശ തുക 
ദർഘാസ് പരസ്യം 

യായ 10,000 രൂപ ( പതിനായിരം രൂപ മാത്രം) സെക്യൂരിറ്റി തുക 

യായി കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ പേരിൽ 
നമ്പർ റ്റി . ബി (2 )9858 / 2009. 

2009 ഡിസംബർ 23. 

കോട്ടയം എസ്. ബി . സി. യിൽ മാറത്തക്കവിധം 10 ,000 രൂപ 
കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ നിർദ്ദേശ - യുടെ ഡിഡിയും സമർപ്പിച്ചിരിക്കണം. 
പ്രകാരം കൃഷിവകുപ്പിന്റെ വിവിധ ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട - 4. ദർഘാസ് ഫാറങ്ങൾ ഒരു കാരണവശാലും കൈമാറ്റം 
തെങ്ങിൻ തൈകൾ, വിത്ത് തേങ്ങ , വളങ്ങൾ, മറ്റു നടീൽ - ചെയ്യാൻ പാടുള്ളതല്ല. 
വസ്തുക്കൾ, കാർഷിക പണിയായുധങ്ങൾ എന്നിവ കോട്ടയം 

- 5. ട്രാൻസ്പോർട്ടിംഗിൽ നടീൽ വസ്തുക്കൾക്കോ മറ്റു 
ജില്ലയിലെ കൃഷിഭവനുകളിലും പ്രിൻസിപ്പൽ കൃഷി ആഫീസർ 

സാധ ന ങ്ങൾക്കോ നാശം സംഭവിക്കുകയോ ഏതെങ്കിലും 
നിർദ്ദേശിക്കുന്ന മറ്റു സ്ഥലങ്ങളിലും എത്തിച്ചു നൽകുന്നതിനു 

തരത്തിൽ ഗുണമേൻമ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആയതിന്റെ 
വേണ്ടി 23- 2-2010 പകൽ 2.30 മണി വരെ നിശ്ചിത യോഗ്യതയുള്ള 

നിയമാനുസൃത വിലയുടെമൂന്നിരട്ടി വില കോൺട്രാക്ടറിൽ 
അംഗീകൃത കരാറുകാരിൽ നിന്നും സീൽ ചെയ്ത കവറുകളിൽ 

നിന്നും ഈടാക്കുന്നതാണ്. 
മത്സര സ്വഭാവമുള്ള ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- 6 . കേരള സംസ്ഥാനത്തിനുള്ളിൽ പ്രിൻസിപ്പൽ കൃഷി 
ഉദ്ദേശ തുക - രൂപ 2, 00,000. 

ആഫീസർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നിർദ്ദിഷ്ട സമയ 
നിരതദ്രവ്യം രൂപ 2,000. 

പരിധിക്കുള്ളിൽ കൊണ്ടു വരികയോ കൊണ്ടു പോകുകയോ 
ടെണ്ടർ ഫാറത്തിന്റെ വില : 

ചെയ്യേണ്ടതാണ്. 
അസ്സൽ- രൂപ 1,200 + വാറ്റ്. 

- 7. പ്രിൻസിപ്പൽ ക്യഷി ആഫീസർ നിയോഗിക്കുന്ന 
ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 600 + വാറ്റ്. 

ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന വിധ ത്തിൽ വസ്തുക്കൾ 
ടെണ്ടർ സ്വീകരിക്കുന്ന സ്ഥലവും അവസാന തീയതിയും 

ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതും ഏറ്റവും ദൂരം കുറഞ്ഞ മാർഗേണ 
സമയവും പ്രിൻസിപ്പൽ കൃഷി ആഫീസ്, കോട്ടയം, 23- 2- 2010, 

ട്രാൻസ്പോർട്ടിംഗ് നടത്തേണ്ടതുമാണ്. 
2.30 മണി. 

- 8. ട്രാൻസ്പോർട്ടിംഗ് ബില്ലിൽ ഒപ്പം ഡ്യൂട്ടിക്ക് നിയോഗി 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 23 - 2 - 2010 , 

ക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ ഒപ്പും ഏറ്റവും ദൂരം കുറഞ്ഞ 
3.30 മണി. ( നിശ്ചിത ദിവസം അവധിയായാൽ തൊട്ടടുത്ത 

മാർഗ്ഗത്തിലൂടെയാണ് നടീൽ വസ്തുക്കൾ ട്രാൻസ്പോർട്ട് 
പ്രവൃത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും ടെണ്ടർ 

ചെയ്തത്എന്ന സാക്ഷ്യപത്രവും നൽകേണ്ടതാണ്. 
നടപടികൾ നടത്തുന്നതായിരിക്കും). 

9. ട്രാൻസ്പോർട്ടിംഗ് പ്രവർത്തിക്കിടയിൽ ഉണ്ടാകുന്ന 
പ്രവൃത്തിയുടെ സമയം - 1-4 - 2010 മുതൽ 31- 3- 2011 വരെ. 

അപകടങ്ങൾക്കും അതു മൂലമുള്ള നാശനഷ്ടങ്ങൾക്കും കരാറു 

കാരൻ പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കും. 
നിരതദ്രവ്യം കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ആഫീസർ 
പേർക്ക് എസ്. ബി . റ്റി. കോട്ടയം ബ്രാഞ്ചിൽ മാറാവുന്ന വിധം 

10. കുറഞ്ഞ ഭാരത്തിലും സാധനങ്ങളുടെ കുറഞ്ഞ എണ്ണ 
ഡാറ്റായി ടെൻഡർ ഫാറത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

- ത്തിലും പോകേണ്ടിവരുന്ന ട്രിപ്പുകളിൽ നിരക്കുകളിൽ ആവശ്യ 
ദർഘാസും അനുബന്ധ രേഖകളും ഈ ആഫീസിൽ നിന്നും 

മായ നീക്കുപോക്കുകൾ കുറവുകൾ വരുത്തുവാൻ പ്രിൻസിപ്പൽ 
22 - 2 - 2010 ഉച്ചയ്ക്ക് 12 മണിവരെ ലഭിക്കുന്നതാണ്. 

കൃഷിആഫീസർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കും. 


2nd FEB . 2010] 


AGRICULTURE DEPARTMENT 


24 


11. കരാറുകാരനിൽ നിന്നും അതാത് കാലങ്ങളിൽ 
നിലവിലുള്ള നിരക്കിൽ ആദായ നികുതി ഈടാക്കുന്നതാണ്. 

- 12. ട്രാൻസ്പോർട്ടിംഗിൽ ഏതെങ്കിലും വിധത്തിൽ നഷ്ടം 
ഉണ്ടെങ്കിൽ ആയത് പിഴയോടുകൂടി ഈ തുകയിൽനിന്നും 
കുറയ്ക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്ന 
താണ്. 

13. ഒരേ സമയം കൂടുതൽ വാഹനങ്ങൾ ആവശ്യമായി 
വരുന്ന സാഹചര്യത്തിൽ ആയത് ലഭ്യമാക്കേണ്ടതാണ്. 

14 . വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ലോറി കോൺട്രാക്ടർ 
പ്രവർത്തിക്കുകയോ നിശ്ചിത പരിധിക്കുള്ളിൽ നടീൽ വസ്തുക്ക 
ളുടെ വിതരണം പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം 
കോൺടാക്റ്റ് റദ്ദാക്കുന്നതിനുള്ള അധികാരം പ്രിൻസിപ്പൽ 
കൃഷി ആഫീസർക്ക് ഉണ്ടാ യി രിക്കു ന്ന താ ണ്. മാത്ര മല്ല 
ആയതമൂലം ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും പൂർണ്ണ ഉത്തര 
വാദിത്വം കോൺട്രാക്ടർക്ക് മാത്രമായിരിക്കുന്നതാണ്. ടി നഷ്ടം 
റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമാനുസൃത മാർഗ്ഗത്തിലൂടെ 
ഈടാക്കുന്നതാണ്. 

( ഒപ്പ്) 
പ്രിൻസിപ്പൽ കൃഷി ആഫീസ്, - പ്രിൻസിപ്പൽ കൃഷി 
കോട്ടയം. 

ആഫീസർ. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എൻ. ഇ . 331/ 2009. 

2010 ജനുവരി 15 . 
നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംരക്ഷിച്ച് 
വരുന്ന 2527 -ഓളം തെങ്ങുകളിൽനിന്നും 2010 ജനുവരി മാസം 
മുതൽ 2010 ഡിസംബർ വരെയുള്ള കാലയളവിൽമൂപ്പെത്തിയ 
തേങ്ങ ശേഖരിച്ചുകൊണ്ടു പോകു ന്ന തി നുള്ള അവകാശം 
ടെണ്ടർ/ ലേല വ്യവസ്ഥ പ്രകാരം വിൽക്കുന്നതിന് തീരുമാനിച്ചി 
രിക്കുന്നു. താൽപ്പര്യമുള്ളവർ 11 -2 - 2010 -ാം തീയതി പകൽ 3 
മണിക്ക് മുമ്പായി മുദ്രവെച്ച ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. 

ബ്ളോക്ക് മുഴുവൻ ബ്ളോക്കുകളും. 
തെങ്ങുകളുടെ എണ്ണം 2527. 
നിരതദ്രവ്യം രൂപ 5, 000 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 11-2- 2010 , 
3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11- 2 - 2010, 
3 . 30 മണി. 

നിബന്ധനകൾ 


4. ടെണ്ടറിലൊ/ ലേലത്തിലൊ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമെ 
മൊത്തം ലേലത്തുകയുടെ / ഭാഗം തുക കൂടി 
അപ്പോൾ തന്നെ അടക്കേണ്ടതും അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർ ലേലം നടത്തുന്നതുമായിരിക്കും. 
5. നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ഡിമാന്റ് ഡ്രാഫ്റ്റ് 
( ഡി . ഡി .) ആയി മാത്രമെ സ്വീകരിക്കുകയുള്ളു. 
ഡി . ഡി . കൾ സൂപ ണ്ട്, ജില്ലാ കൃ ഷി ഫാം , 
നേര്യ മം ഗലം എന്ന പേരിൽ കോത മം ഗ ല ത്ത് 
മാറത്തക്ക രീതിയിൽ എടുക്കേണ്ടതാണ്. ഡി . ഡി . കൾ 
E . M . D . ഇനത്തിൽ ബാങ്കിൽനിന്നും വാങ്ങേണ്ടതാണ്. 
" അക്കൗണ്ട് പേയി യായി ഡി. ഡി . കൾ സ്വീകരിക്കു 
ന്നതല്ല . 
ലേലം അംഗീകരിച്ച ആഫീസിൽനിന്നും അറിയിപ്പ് 
കിട്ടി 7 ദിവസത്തിനകം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
ഒരു കരാർ എഴുതി നൽകേണ്ടതും / ഭാഗം തുക 
കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ തുകയും അടച്ച് 
മൊത്തം ലേല തുകയുടെ 5 % തുക സെക്യൂരിറ്റിയും 
അടച്ചതിനുശേഷം ലേലക്കാരന്റെ സ്വന്തം ചെലവിലും 
ഉത്ത ര വാ ദി ത്വ ത്തിലും വിള വെടുപ്പു നട ത്താ 
വുന്നതാണ്. ഓരോദിവസവും നടത്തുന്ന വിളവെടുപ്പിൽ 
കിട്ടുന്ന തേങ്ങയുടെ എണ്ണം സ്റ്റോറിൽ ബോധ്യപ്പെടു 
ത്തിയതിന് ശേഷം ഫാമിനു പുറത്തേക്ക് കൊണ്ടു 
പോകാവുന്നതാണ്. 
2010 നവംബർ മാസം 15 - നകം എല്ലാ തെങ്ങ 
ക ളു ടെ യും മണ്ട് നന്നാക്കി, കുല കെ ട്ടേ ണ്ടതും 
ആയതിന് ആവശ്യമായ കയർ ഫാമിൽനിന്നും നൽകു 
ന്നതുമായിരിക്കും. 
തേങ്ങ വിളവെടുപ്പ് 2010 ഡിസംബർ 30 - ന് കഴിഞ്ഞിരി 
ക്കേ ണ്ട താ ണ് . മൂപ്പെത്താത്ത തേങ്ങ യാതൊരു 
കാരണവശാലും ഇടാൻ പാടുള്ളതല്ല. മറിച്ച് ചെയ്യു 
ന്ന തായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
ലേലാവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കുകയും 
ആയതിനുള്ള വില ഫാം നിരക്കനുസരിച്ച് ലേലക്കാരനിൽ 
നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 
9. പ്രത്യേക കാരണം കാണിക്കാതെതന്നെ ടെണ്ടർ 
നടപടികൾ അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം 

ഫാം സൂപ്രണ്ടിനുണ്ടായിരിക്കും. 
10 . ടെണ്ടർ/ ലേല നട പടികളിൽ ഫാം സൂപ്രണ്ടിന്റെ 

തീരുമാനം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 

അംഗീകാരത്തിന് വിധേയമായിരിക്കും. 
11 . നില വി ലു ള്ളതും സർക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ ടെണ്ടർ സംബന്ധിച്ച എല്ലാ 

നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 
12. ഫാമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 
| പ്രവർത്തിക്കുകയോ ഫാമിലെ വസ്തു വകകൾക്ക് 
എന്തെ ങ്കിലും തര ത്തിലുള്ള നാശ ന ഷ് ട ങ്ങ ൾ 
വരുത്തുകയോ ചെയ്താൽ ആയതിനുള്ള നഷ്ടപരിഹാരം 
ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
| A ബ്ളോക്കിൽ ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന 
നാല് ഗൗളീഗാതതെങ്ങുകളെ ലേലത്തിൽ നിന്നും 

ഒഴിവാക്കി നിർത്തിയിട്ടുള്ളതാണ്. 
14 . Q ബ് ളോക്കിൽ 3 തെങ്ങും C ബ് ളോക്കിൽ 

11 തെങ്ങും D ബ്ളോക്കിൽ 27 തെങ്ങും പ്രത്യേകം 
മാർക്ക് ചെയ്തിട്ടുള്ളതും ആയത് ലേലത്തിൽനിന്നും 
ഒഴിവാക്കിയിട്ടുള്ളതുമാണ്. 


1. ടെണ്ടർ ദിവസം മുകളിൽ കാണിച്ചിരിക്കുന്ന സമയ 

പകാരം അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരന്റെ 
സാന്നിദ്ധ്യത്തിൽ ലേലം നടത്തുന്നതും ലേലത്തിന് 
ശേഷം ടെണ്ടർ തുറക്കുന്നതുമാണ്. എന്തെങ്കിലും 
കാരണത്താൽ ടി ദിവസം അവധിയായി പ്രഖ്യാപി 
ക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ 

സമയം തന്നെ ലേല നടപടികൾ നടത്തുന്നതായിരിക്കും. 
- ടെണ്ടർ ഫോറം 400 രൂപ വിലയ്ക്ക് ( വില്പന 
നികുതി പുറമെ) ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ഫോറത്തിന്റെ വില യാതൊരു കാണവശാലും മടക്കി 
ക്കൊ ടു ക്കു ന്ന ത ല്ല . ടെണ്ടർ ഫാറം കൈമാറ്റം 
ചെയ്യുവാനും പാടുള്ളതല്ല. 
3 . ടെണ്ടർ ഫാറം 11 - 2 - 2010 -ാം തീയതി 2 .30 മണിവരെ 
മാത്രമെ നൽകുകയുള്ളു. 


13 . 


2nd FEB . 2010 ). 


AGRICULTURE DEPARTMENT 


25 


(1) 


( 3 ) 


900 


15 . ആദ്യ വിളവെടുപ്പ് ഫാമിൽവെച്ച് പൊതിച്ച് ചകിരി 

(2) 
ഫാമിന്തന്നെ നൽകേണ്ടതാണ്. മേൽ നിബന്ധനകൾ 
പൂർണ്ണമായും പാലിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥ 

13 / 2009- 10 എഇ ( 3 ) 510 / 06 -മൂവാറ്റുപുഴ 
നായിരിക്കും. പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 8 

കാർഷിക ഗ്രാമ ഹോൾസെയിൽ മാർക്കറ്റിലെ 
മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള സമ 
യത്ത് മാത്രമേ വിളവെടുപ്പ് അനുവദിക്കുകയുള്ളു. 

കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ - 
രൂപ 69,400 

1, 000 
കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവർത്തി സമ യ ങ്ങ ളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 

- 15 / 2009 - 10 എഇ (3 ) 702 / 07 - മൂവാറ്റുപുഴ 

അഗ്രിക്കൾച്ചറൽ റൂറൽ ഹോൾസെയിൽ 
ജില്ലാ കൃഷിത്തോട്ടം, 

- ( ഒപ്പ്) 

മാർക്കറ്റ് വളപ്പിൽ വെർമി കംപോസ്റ്റ് പിറ്റ് 
നേര്യമംഗലം, 

സൂപ്രണ്ട്. 

നിർമ്മാണം രൂപ 33,200 
എറണാകുളം ജില്ല . 
ഫോൺ : 0485 2554416 . 

ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- നും 3- നും 

രൂപ 800 + വി . നി ., ക്രമ നമ്പർ 2 - ന് രൂപ 400 + വി . നി .. 
ദർഘാസ് പരസ്യം 

ക്രമനമ്പർ 4 - നും 5 - നും രൂപ 300 + വി . നി. 

പണി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- നും 4 - നും 
നമ്പർ എ . ഇ . (3) - 414/ 2009. 

2010 ജനുവരി 16 . 

3 മാസം, ക്രമനമ്പർ 2 - നും 5 - നും 2 മാസം, ക്രമനമ്പർ 3 - ന് 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 6 മാസം. 
എഞ്ചിനീയർ, എറ ണാ കു ള ത്തിന് 2009 - 10 സാമ്പ ത്തിക 
വർ ഷ ത്തിൽ അംഗീ ക രിച്ചുകിട്ടി യിട്ടുള്ള താഴെപ്പറയുന്ന 

- ദർഘാസ് പ്രമാണം വൈറ്റിലയിലുള്ള എറണാകുളം കൃഷി 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ/ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും 
ഏജൻസികളിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച ദർഘാസ് ദിവസം 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 
കവറു ക ളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . കവറിന്റെ പുറത്ത് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേ 
പ്രവർത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 

ണ്ടതും നിശ്ചിത വിൽപ്പന നികുതിയടക്കം ഈ ആഫീസിൽ 
17 - 2- 2010 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കു 

അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
ന്നതും അന്നേദിവസം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ 
അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ 

അധികപ്പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 

അടക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
ഏതെങ്കിലും കാരണവശാൽ അവധിദിവസം ആയാൽ അടുത്ത - കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 
പ്രവൃത്തി ദിവസം മുകളിൽപറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 

ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 

പൂരിപ്പിച്ച ദർഘാ സി നോ ടൊപ്പം അസിസ്റ്റന്റ് 
നമ്പർ പേരും അടങ്കൽത്തുകയും രൂപ് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) എറണാകുളത്തിന്റെ 
(2) 

പേരിൽ നിശ്ചിത തുകയ്ക്കുള്ളബാങ്ക് ഡാഫ്റ്റ് നിര ത 
- 12 / 2009 - 10 എഇ (3) 414 / 09 - നേര്യമംഗലം 

ദ്രവ്യമായും 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പലിമിനറി കരാറും 
ജില്ലാ കൃഷിത്തോട്ടത്തിലെ പുഴയോരത്തുള്ള 

സമർപ്പിക്കേണ്ടതുമാ ണ്. ഇവ ഇല്ലാത്ത ദർഘാ സു കൾ 
സെക്ഷൻ കിണറിനും മോട്ടോർ ഷെഡിനും 

നിര സി ക്കു ന്ന താ ണ് . പൊതു മ രാ മത്ത് വകു പ്പിൽ 
സംരക്ഷണ ഭിത്തി പണിയുന്ന പ്രവർത്തി - 

ദർഘാസിനെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
രൂപ് 3,80 ,000 

9 , 500 

ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസുകൾ യാതൊരു 
2 14/ 2009 - 10 എഇ (3) 342 / 06 ( C ) - നേര്യമംഗലം 

കാരണവും കൂടാതെ നിരസിക്കുവാനുള്ള അധികാരം കൃഷി 
ജില്ലാ കൃഷിത്തോട്ടത്തിലെ കവാടത്തിന് 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുളത്തിന് 
സമീപം സംരക്ഷണഭിത്തിയുടെ നിർമ്മാണം - 

ഉണ്ടായിരിക്കുന്നതാണ്. 
രൂപ് 1,54,000 

3 , 900 
16 / 2009- 10 എ (3 ) 1036 / 05 - നേര്യമംഗലം 
ജില്ലാ കൃഷിത്തോട്ടത്തിലെ 2 മോട്ടോർ 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
ഷെഡിന്റെ നിർമ്മാണ പ്രവർത്തി 

എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
രൂപ 3,85,500 

9 , 700 

വൈറ്റില , എറണാകുളം. - എഞ്ചിനീയർ (കൃഷി). 


3 





